Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


കര 
GOVERNN 


രള സർ 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


28th May 2013 
2013 മേയ് 28 
7th Jyaishta 1935 
1935 ജ്യേഷ്ഠം 7 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ. ആർ.എസ്.4- 968 /2012. 

2013 മേയ് 3. 
അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് 
ഫോറസ്റ്റ്സ്, സതേൺ റീജിയൺ, കൊല്ലം വനശ്രീയിലുള്ള 
ഓഫീസിൽ സ്ഥാപിക്കുന്നതിലേക്കായി താഴെ പട്ടികയിൽ 
കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണ 
ങ്ങളുടെ നിർമ്മാതാക്കൾ അംഗീകൃത വിൽപ്പനക്കാർ വിതര 
ണക്കാർ എന്നിവരിൽ നിന്നും പേര് എഴുതി മുദ്രവച്ച മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസുകൾ ഉൾക്കൊള്ളുന്ന മുദ്രവച്ച കവറിനുമുകളിൽ 
“2013 -2014 കാലയളവിൽ പരസ്യ പ്രകാരമുള്ള ഇലക്ട്രോണിക് 
ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസ്, അഡീഷണൽ പ്രിൻസിപ്പൽ 
ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ് (സതേൺ റീജിയൺ), 
വന്റശീ കോംപ്ലക്സ്, കൊല്ലം- 691 001 എന്ന വിലാസത്തിൽ 
ഹാജരാക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 31 - 5 - 2013, വൈകിട്ട് 3 മണി വ രെ യാ ണ് . 
സമയപരിധി കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 


സാധനങ്ങളുടെ ഉദ്ദേശവില - 80,000. 


ക്രമ ആവശ്യമുള്ള ഉപകരണ 
നമ്പർ ങ്ങളുടെ പട്ടിക 


ഷെഡ്യൂൾവില 
എണ്ണം 

- ഒരെണ്ണത്തിന് 


അളവ്/ 


32 , 900 


37 , 000 


| 1 32 " എൽ. ഇ . ഡി. ടി. വി . ( സോണി) 1 
2 സാംസങ് എയർ കണ്ടീഷണർ 

(2 ടൺ) 
- 3 " വി ഗാർഡ് സ്റ്റെബിലൈസർ 2 


3 , 250 


കാരണവശാലും സ്വീകരിക്കുന്നതല്ല. സ്വീകരിച്ച ദർഘാസു 
ക 
31 - 5 - 2013 വൈകിട്ട് 4 മണിക്ക് അപ്പോൾ ഹാജരായിട്ടുള്ള 
ടെണ്ടർകാരുടെ/ ടെണ്ടറുകൾ അധികാരപ്പെടു ത്തി യിട്ടുള്ള 
പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ അഡീഷണൽ പ്രിൻസിപ്പൽ 
ചീഫ്കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ്(സതേൺറീജിയൺ) - ന്റെ 
ഓഫീസിൽ വെച്ച് തുറന്ന് പരിശോധിക്കുന്നതാണ്. 

- ദർഘാസുകൾ നൽകാൻ താൽപര്യമുള്ള നിർമ്മാതാക്കൾ 
അംഗീകൃത വിത ര ണ ക്കാർ അംഗീകൃത വിൽപ്പ ന ക്കാർ 
എന്നിവർക്ക് ദർഘാസ് ഫോറത്തിന്റെ വിലയായ 3 400 - 0 
മൂല്യ വർദ്ധിത നികുതിയും ഒടു ക്കി , കൊല്ലം വനനശീ 

കോംപ്ലക്സിലുള്ള അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ - ന്റെ ഓഫീസിൽ നിന്നും ഫോറം വാങ്ങാവു 
ന്നതാണ്. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
ദർഘാസ് ഫോറത്തിന്റെ വില ഡി. ഡി./ചെക്ക് പോസ്റ്റൽ ഓർഡർ 
മുഖേന സ്വീകരിക്കുന്നതല്ല . മണിയോർഡർ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് ഫോറം തപാൽമാർഗ്ഗം ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ 
? 30 - ന്റെ തപാൽ സുനാമ്പ് സഹിതം സ്വന്തം മേൽവിലാസം 
എഴുതിയ കവർ സഹിതം ദർഘാസ് ഫോറത്തിന്റെ വില 
സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
- ദർഘാസ് ഹാജരാക്കുന്ന സമയത്ത് ? 100 മുദ്രപത്രത്തിൽ 
ദർഘാസുകാരൻ ഒരു കരാർ സ്വന്തം കൈപ്പടയിൽ എഴുതി 
നൽകേണ്ടതാണ്. ദർഘാസുപകാരം എത്തിച്ചുതരാൻ പോകുന്ന 
ഇലക്ട്രോണിക്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ വിലയുടെ 
1 % നിര ത ദ വ്യ മായി അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 
കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ് (സതേൺ റീജിയൺ) - ന്റെ 
പേരിൽ ഡി. ഡി . എടുത്ത് ഹാജരാക്കേണ്ടതാണ്. ദർഘാസ് 
അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചാൽ 30 ദിവസത്തിനകം 
ഉപകരണങ്ങൾഎത്തിച്ചുതരേണ്ടതും ദർഘാസിൽ കാണിക്കുന്ന 
സാധനങ്ങളുടെ വില 30 - 6 - 2013 വരെ നിലനിൽക്കുന്നതും 
ആയിരിക്കും. 

കൂടുതൽ വിവരങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരി 
യുടെഓഫീസിൽനിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. 


അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 

( ഒപ്പ്) 
ഫോറസ്റ്റ്കൺസർവേറ്ററുടെ അഡീഷണൽ പ്രിൻസിപ്പൽ 
ഓഫീസ്, സതേൺ റീജിയൺ, ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ 
കൊല്ലം. 

- (ആർ.എസ്.). 


